Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . 02 ). Mm8 
KL/ TV (N )/ 12/ 2009 - 2011 


MI 


GOVERNA 


COM 


un 


VMENT OF 


OF KE 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No . 


Vol. LV 
beijo 55 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


5 


2nd February 2010 
2010 OROMOVON 2 
13th Magha 1931 
1931 evrelo 13 


നമ്പർ 


PART III 
Judicial Department 


TABLE 


THE HIGH COURT OF KERALA 


Sl. 


Date of completion 

of probation 


Name and Designation 


No. 


ORDER 


(3) 


No . B4 -2356 /2008. 


23rd January 2010 . 


(1) 
1 


16 -7 -2008 FN 


Read: — 1. 


Reports received from Accountant General, 


Thiruvananthapuram . 


2 


29- 7 -2008 FN 


3 


2. High Court Proceedings No . B2 -69991/2008 

dated 1 -6 - 2008. 


(2) 
Sri B . Kalam Pasha, 

Addl. Sub Judge-II, 
Kozhikode 
Sri T. K . Ramesh Kumar, 

Sub Judge, Kattappana 
Sri K . A . Rajamohan, 

Addl. Sub Judge, 
Kottayam 
Sri M . Nandakumar, 

Addl. Sub Judge - 1, 

Kozhikode 
Sri V .Dileep , 

Sub Judge, Payyannur 


12 -7-2008 FN 


4 


18 -7 -2008 FN 


5. 


19 -7 -2008 FN 


The High Court of Kerala hereby declare under 
Rule 11( 1) of the Kerala Judicial Service Rules, 1991 read 
with rule 20 (b ) of the Kerala State and Subordinate 
Services Rules , 1958 that the officers mentioned in Column 
No. 2 of the table below have satisfactorily completed their 
period of probation in the category of Sub Judges/Chief 
Judicial Magistrates on the forenoon of the dates 
mentioned against their names in Column No . 3. 


6 


Sri V . Prakash , 

Addl. Sub Judge, Palakkad 


16 -7-2008 EN 


(By order ) 


A . V. RAMAKRISHNA PILLAI, 
Registrar (Subordinate Judiciary). 


Kochi. 


2nd FEB . 2010 ] 


JUDICIAL DEPARTMENT 


Chief Judicial Magistrate s Court, Kollam 


SCHEDULE 


NOTIFICATION 


(1) 


(2 ) 


No. E -8585 /2009 . 


31st December 2009 . 


Sri K . K . Anujan 


Ref :- Hon ble High Court Notification No. D4 -4 - 937 /2004 

dated 31- 12 - 2007 . 


Honorary Special Judicial 
Magistrate of the Second 
Class (Railways), Kollam . 


( 2 ) 


In exercise of the powers conferred under Section 190 (2 ) 
of the Code of the Criminal Procedure 1973 (Act 2 of 1974 ), the 
Chief Judicial Magistrate , Kollam hereby empowers the 
Honorary Magistrate mentioned in Column No. (1) of the 
Schedule given below to take cognizance under sub section 
( 1) of Section 190 of the said Code of such offences mentioned 
in Column No. 2 of the Schedule to enquire into or try within 
the Sessions Division of Kollam for a further period of one 
year from 1 - 1 -2010 . 


In exercise of the powers conferred by sub section (1 ) of 
Section 14 of the Code of Criminal Procedure , 1973 (Central 
Act 2 of 1974 ), the Chief Judicial Magistrate , Alappuzha 
hereby defines the area specified in Column 2 of the Schedule 
hereunder as the area within which the Magistrate mentioned 
in Column 1 of the Schedule may exercise for a period ofone 
year from 1 - 1- 2010 , all or any of the powers invested on him by 
the Hon ble High Court of Kerala as per the Notification 
referred to above. 


SCHEDULE 


Name & Designation 


Offences 

(2 ) 


SCHEDULE 


(1 ) 


( 1) 


( 2 ) 


Sri K . K . Anujan , 
Sreelekshmi, Thittamel , 
Near Govt. Hospital Junction , 
M . C . Road, Chengannur 
Honorary Special Judicial 
II Class Magistrate (Railways, 
Kollam ) 


Sri K . K . Anujan , 
Honorary Special Judicial 
Magistrate of the Second 
Class (Railways), Kollam 


All the cases of persons 
travelling without proper 
pass or ticket over any part of 
Southern Railway within the 
District of Kollam and any 
offences falling under Section 
137 to 139 , 141, 142 , 144 to 147, 
155 to 157, 159 , 162 , 163, 
166 & 167 of Indian Railways 
Act 1989 (Central Act 24 of 1989 ) 


Area comprised within the 
jurisdiction of the Honorary 
Special JudicialMagistrate of 
the Second Class ( Railways ) 
in the District of Alappuzha 


(Sd.) 
Chief Judicial Magistrate. 


Alappuzha 


The District Court, Thalassery 


(Sd .) 
Chief Judicial Magistrate . 


Kollam . 


ORDER 


Chief Judicial Magistrate s Court, Alappuzha 


No. A1-10243/2009. 


11th January 2010 . 


Read :41. High Court s Circular No. 9/ 86 dated 9-7 - 1986 . 

2 . Application for Commuted Leave on LPR 

dated 23 - 12 - 2009 of Sri K . Ashokan , 
Confidl. Assistant ( Sel. Gr.), Munsiff s Court, 
Payyannur. 


NOTIFICATIONS 
No. D1-37/2010 . 

5th January 2010 . 

( 1) 
Ref: — Notification No . B4 -40937 /2004 dated 30 - 12 -2009 of the 

High Court of Kerala 

In exercise of the powers conferred by the proviso to 
sub section (2 ) of Section 190 of the Code of Criminal 
Procedure, 1973 ( Central Act 2 of 1974 ), the Chief Judicial 
Magistrate , Alappuzha hereby specifically empowers the 
Special Judicial Magistrate of the Second Class (Railways ), 
Kollam in the Schedule shown below , to take cognizance 
under Section 190 ( 1 ) of the Code of Criminal Procedure of 
such offences of persons travelling without a proper pass or 
ticket over any part of the Southern Railway within the District 
of Alappuzha or committing in any part of the said Railway 
in the above said area , any of the offences falling under 
Sections 137 to 139 , 141 and 142 , 144 to 147 , 155 to 157 , 159 , 
162, 163 , 166 and 167 of the Indian Railways Act, 1989 
(CentralAct 24 of 1989 ), for a period of one year commencing 
from 1- 1 -2010 . 


Sri K . Ashokan , Confidential Assistant (Sel. Gr.), 
Munsiff s Court, Payyannur is granted , subject to eligibility, 
commuted leave on LPR for 86 days from 5 - 1 -2010 to 
31-3 - 2010 . 

2 . Hewill forward charge report promptly. 

3. It is certified that Sri K . Ashokan , Confidl. Assistant 
(Sel . Gr.),Munsiff s Court, Payyannur would have continued 
to officiate as Confdl. Assistant (Sel.Gr.),Munsiff s Court , 
Payyannur during the above period ,but for proceeding on leave . 


N . THULASI BAI, 
District Judge . 


Thalassery. 


2nd FEB . 2010) 


JUDICIAL DEPARTMENT 


ജയിൽ വകുപ്പ് 
ക്വട്ടേഷൻ നോട്ടീസ് 


നമ്പർ സി . 65 / 2008. 


2009 ഡിസംബർ 22 . 


കണ്ണൂർ സെൻട്രൽ ജയിൽ വക മതിൽകെട്ടിന് വെളിയിലുള്ള 
തോട്ടങ്ങളിലെ കശുമാവ് 452, മാവ് 323 എന്നീഫലവൃക്ഷങ്ങളിൽ 
നിന്നും ഉണ്ടാകുന്ന കായ്ഫലങ്ങൾ ശേഖരിക്കുന്നതിനുള്ള 
അവകാശം വിട്ടുകൊടുക്കുന്നതിന് സീൽ ചെയ്ത ക്വട്ടേഷനുകൾ 
17- 2 - 2010 വൈകുന്നേരം 3.30 മണിവരെ സെൻട്രൽ ജയിൽ 
ആഫീസിൽ സ്വീകരിക്കുന്നതാണ്. 


- വിവരണം 


പ്പെടുത്തിയ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറന്ന് 
പരിശോധിക്കുന്നതും ഏറ്റവും കൂടുതൽ തുക കാണിച്ചിട്ടുള്ള 
ആളിന്റെ തുക ന്യായ മാ യിട്ടു ള്ള താ ണെന്ന് സൂപ ണ്ടിന് 
ബോദ്ധ്യപ്പെടുകയാണെങ്കിൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ 
ഓഫ് പോലീസ് ( പി സൺസ്) അവർകളുടെ ഉത്തരവിന് 
വിധേയമായി ക്വട്ടേഷൻ സ്ഥിരപ്പെടുത്തിക്കൊടുക്കുന്നതും 
അല്ലാതുള്ള ക്വട്ടേഷൻ അസ്ഥിരപ്പെടുത്തിപുനർക്വട്ടേഷൻ 
വിളിക്കു ന്നതിന് സൂപ്രണ്ടിന് അധികാരമുള്ളതുമാകുന്നു . 
ക്വട്ടേഷനിൽ കൂടുതൽതുക കാണിച്ചിട്ടുള്ളത്തൃപ്തികരമല്ലാത്ത 
പക്ഷം പ്രസ്തുതക്വട്ടേഷൻകാരിൽ നിന്നും നെഗോസിയേഷൻ 
അടിസ്ഥാ ന ത്തിൽ കൂടുതൽ തുകയ്ക്ക് ഏറ്റെടുക്കു വാൻ 
തയ്യാറുള്ളവരിൽനിന്നും ക്വട്ടേഷൻ സ്വീകരിക്കുന്നതാണ്. 

- ക്വട്ടേഷൻ സ്ഥിരപ്പെടുത്തിക്കിട്ടുന്നമുറയ്ക്ക് ഉത്തരവ് 
നൽകിയാൽ ഒരാഴ്ചയ്ക്കകംക്വട്ടേഷൻ തുകയും വിൽപ്പന 
നികുതിയും ഈ ആഫീസിൽ അടയ്ക്കേണ്ടതാണ്. ടി കാര്യത്തിൽ 
വീഴ്ചവരുത്തുന്നപക്ഷം ടിയാന്റെ നിരതദ്രവ്യം സർക്കാരിലേക്ക് 
മുതൽ കൂട്ടുന്നതാണ്. ക്വട്ടേഷനിൽ കൂടുതൽതുക കാണിച്ചിട്ടുള്ള 
ആൾഅന്നുതന്നെ ഒരു താൽക്കാലിക കരാർ എഴുതി ഒപ്പിട്ട് ഏലി 
ക്കേണ്ടതാണ്. ഉത്തരവ് കിട്ടുന്നമുറയ്ക്ക് 50 (രൂപ അൻപത്) 
മുദ്രപ്പത്രത്തിൽ കരാർ എഴുതി ഒപ്പിട്ട് ഏല്പ്പിക്കേണ്ടതും 
കായഫലങ്ങൾ ശേഖരിച്ചെടുക്കുന്നതിന്നിയോഗിക്കപ്പെട്ടവരുടെ 
പേരുവിവരങ്ങളും നൽകേണ്ടതുമാണ്. കൂടുതൽ വിവരങ്ങൾ 
ആഫീസ് പ്രവൃത്തിദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 


- 


പ 


നി+ 


ഒന്നാം നമ്പർ തോട്ടത്തിലെ കശുമാവ്, മാവ് 
പമ്പ് തോട്ടത്തിലെ കശുമാവ്, മാവ് 
ഫയറിംഗ് റെയിഞ്ചിലെ കശുമാവ്, മാവ് 

മൂന്നാം നമ്പർ തോട്ടത്തിലെ കശുമാവ്, മാവ് 
5. കുളത്തിനകത്തുംപുറത്തുമുള്ള മാവ്. 

സീൽ ചെയ്ത ക്വട്ടേഷനുകൾസൂപ്രണ്ട്, സെൻട്രൽ ജയിൽ, 
കണ്ണൂർ- 4 എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതും 500 രൂപ 
നിരതദ്രവ്യം സെൻട്രൽ ജയിൽ ആഫീസിൽ കെട്ടിവയ്ക്കേണ്ടതുമാണ്. 
ക്വട്ടേഷൻ അടക്കം ചെയ്ത കവറിനു പുറത്ത് ജയിൽ വക 
തോട്ടങ്ങളിൽ നിന്നും കായ്ഫലങ്ങൾ ശേഖരിച്ചെടുക്കുന്നതിനുള്ള 
ക്വട്ടേഷൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കേണ്ടതാണ്. നിരതദ്രവ്യം 
കെട്ടിവയ്ക്കാത്തവരുടെക്വട്ടേഷൻ സ്വീകരിക്കുന്നതല്ല . 

എല്ലാ ക്വട്ടേഷനുകളും അന്നേദിവസം വൈകുന്നേരം 
4 മണിക്ക് ഹാജരുള്ള ക്വട്ടേഷൻകാരുടെയോ അവർ അധികാര 


സൂപ്രണ്ടിന്റെ കാര്യാലയം, 
സെൻട്രൽ ജയിൽ, 
കണ്ണൂർ. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


